Kerala Gazette No. 23 dated 7th June 2011. 
PART I 


Section iv 


fo 


GOVERNM 


DOOR 


996 


F KERALA 


GOVERNMENT OF KERALA 


Industries ( B ) Department 


NOTIFICATION 


G O . (P ) No. 133/2011/ID . 


Dated , Thiruvananthapuram , 23rd May 2011. 


S . R . O . No. 355 /2011. - In exercise of the powers conferred by clause (f) of 
section 2 and section 5 of the Kerala Industrial Single Window Clearance Boards 
and Industrial Township Area Development Act, 1999 (5 of 2000 ), the 
Government of Kerala hereby declare approximately 248 . 78 acres of land as 
specified in the schedule below at Panakkad Village , Malappuram District, to be 
an Industrial Area of the State and constitute a Single Window Clearance Board 
for the said area to be known as “ INKEL CITY, Malappuram Single Window 
Clearance Board ” for the purpose of speedy issue of various licences, 
clearances or certificates required under the various state enactments for setting 
up of small scale industrial undertakings or industrial undertakings with the 
members mentioned in the Schedule below , namely : 


SCHEDULE 


(a) The Secretary (Industrial Promotion ), Industries Department. 
(b ) The District Collector, Malappuram . 
(c) The Managing Director, INKEL . 
(d ) The Managing Director, KINFRA . 
(e) The Environmental Engineer , Kerala State Pollution Control Board , 

District Office, Malappuram . 
(f) The District Officer , Electrical Inspectorate, Malappuram . 
(g ) The Senior Town Planner, Regional Town Planning Office, Malappuram . 
(h ) The District Medical Officer of Health , Malappuram . 


(i) The Executive Engineer, Electrical Division , Kerala State Electricity 

Board, Malappuram . 
(1) The Joint Director, Factories and Boilers Inspectorate , Civil Station , 

Malappuram . 
(k ) The Divisional Officer, Fire and Rescue Services, Regional Office , 

Malappuram . 
(1) The Divisional Forest Officer, Malappuram . 
(m ) The District Labour Officer, Malappuram . 
(n ) The Deputy Commissioner, Commercial Taxes Department, Malappuram . 
(o ) The Executive Engineer, Public Health Division , Kerala Water Authority, 

Malappuram . 
Under sub -section (4 ) of section 5 of the said Act, the Government of 
Kerala hereby appoint the Secretary to Government ( Industrial Promotion ), 
Industries Department to be the Chairman of the Board and the Managing 
Director, KINFRA to be its Convenor. 


SCHEDULE 


Survey and 
Sub division No. 


Area in hectares 


T. P. No. 


(1) 


(2 ) 


(3 ) 


16 /2 
17 


892 
737 


18 /2 


516 


18 /3 


385 


644 


18 /4 
19 / 1 
19 /2 


823 


2 .4316 
4.8805 
1.6835 
0 .1376 
2 .7534 
0 .6151 
0 .4006 
1.4650 
0 .5827 
6 .15133 
1.3840 
0 .0160 


1406 
102 


19 /3 


19 /4 
204 / 1 
204/2 
4 /3 


( 1 ) 


(2 ) 


( 3 ) 


4 / 4 


4 / 5 


205/ 1 


54 
1952 
1952 
1952 
1952 
1952 
1952 


205 / 2 
207 / 2 
211/2 
211 /3 
2114 
211 / 5 
212 / 5 
212/ 6 
212/3 
212 / 4 
2011 
201/2A 
201 / 2B 
201 /2C 
202 / 3 
202 / 2 
203 /1 
203 / 2 
203/3 
203 / 4 
203/5 
206 / 1 
206/ 2 
206 / 3 
205 / 4 
206/ 5 


0.0092 
0. 0285 
2.3889 
1 .1815 
4 .3693 
0 .2833 
0 .2833 
0 .0125 
3.3609 
0.0146 
0. 2030 
0.9712 
1 . 2060 
1. 3557 
0 . 6718 
1 .0481 
0.9995 
2 . 0036 
0 . 9874 
02833 
0 .5828 
0 .3358 
0 . 0809 
1.7200 
0.5301 
0. 0769 
0 .3297 
0.7325 
0.5301 


1952 
1952 
1952 
1952 
1952 
1952 
1952 
1952 
1952 
1952 
1952 
1952 
1952 
1952 
1952 
1952 
1952 


1952 


1952 
1952 
1952 
1952 


( 1 ) 


( 2) 


( 3 ) 


1952 
1952 


206/ 6 
206/ 7 
188 / 1 
188/ 2 
188/ 3 
188 / 4 
189 / 1 
189 / 2 
189 /3 
189 / 4 
190 / 2 
190/3 
190 / 4 


148 
1517 
475 
475 
1250 
1393 


341 


200 


186 / 1 
86/2 
186 / 3 
187 / 1 


0 .5868 
0. 1862 
1 . 0319 
0.6799 
0. 6394 
0. 3116 
2.3391 
0 . 7204 
0. 1862 
0 . 6880 
0. 5909 
1 .3193 
1.7478 
3. 8283 
1. 1533 
1. 0765 
1.4893 
0 . 6597 
0. 6110 
0. 2265 
0 . 1335 
0 . 1902 
1. 1170 
1 . 0967 
3 . 3589 
3 . 9659 
10 .2913 

0. 2752 
1 . 0279 
0 . 09227 


187/ 2 


187/ 3 
187 / 4 
187 / 5 
187/6 
1877 
183 


988 
1952 
1952 
1952 
1952 
1952 
1952 
1952 
1952 
1952 
1952 
1952 
1952 
1952 
1952 
| 22 
| 22 
1678 
1678 
182 
593 


184 


185 /1 
185 /2 
185/ 3 
185 / 4 


182 / 1 


951 
602 


182/ 2 


1825 


47 / 1 
47/2 
51 /6 
52 /4 


4 . 3528 
0.9308 
2 .4119 
0 . 8094 
0.9820 
1.7100 
7 .9480 


642 


246 
1837 


Grand Total — 100.6801-248 .78 Acre 


By order of the Governor, 


T. BALAKRISHNAN , 
Additional Chief Secretary to Government. 


Explanatory Note 


( This does not form part of the notification , but is intended to indicate its 
general purport.) 

As per clause (f) of section 2 and sub -section (i) of section 5 of the Kerala 
Industrial Single Window Clearance Boards and Industrial Township Area 
Development Act, 1999 (5 of 2000 ), the Government may declare any area in the 
state to be an Industrial area and constitute a Single Window Clearance Board 
for the said area . Government have decided to declare 248. 78 acres of land as 
specified in the schedule below at Panackad Village in Malappuram District to be 
an industrial area and constitute a Single Window Clearance Board for the said 


area . 


This notification is intended to achieve the above object. 


കേരള സർക്കാർ 


വ്യവസായ ( ബി ) വകുപ്പ് 


വിജ്ഞാപനം 


സ . ഉ . ( അച്ചടി) നമ്പർ 133 / 2011/ വ്യവസായം. 

തിരുവനന്തപുരം, 2011 മേയ് 23. 
എസ്. ആർ. ഒ . നമ്പർ 355 / 2011 . 1999 - ലെ കേരള വ്യവസായ ഏക ജാലക 
ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗ ര പ ദേശവിക സ നവും ആക്റ്റിലെ 
( 2000 - ലെ 5 ) 2 -ാം വകുപ്പ് ( എ ഫ് ) ഖണ്ഡവും 5 -ാം വകുപ്പും പ്രകാരം 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ചു കൊണ്ട്, കേരള സർക്കാർ, മലപ്പുറം 
ജില്ലയിലെ പാണക്കാട് വില്ലേജിൽ ഉൾപ്പെട്ടതും താഴെ പട്ടികയിൽ വ്യക്തമാക്കിയിട്ടുള്ള 
തുമായ 248.78 ഏക്കറോളം ഭൂമിയെ സംസ്ഥാനത്തെ ഒരു വ്യവസായ പ്രദേശമായി 
ഇതിനാൽ പ്രഖ്യാപിക്കുകയും പ്രസ്തുത പദേ ശ ത്തിൽ ചെറുകിട വ്യവസായ 
സംരംഭങ്ങളോ വ്യവസായ സംരംഭങ്ങളോ ആരംഭിക്കുന്നതിന് വിവിധ സംസ്ഥാന 
നിയ മ ങ്ങ ൾ പകാരം ആ വ ശ്യ മായി വരുന്ന വിവിധ തരം ലൈസൻസു കൾ, 
ക്ലിയറൻസുകൾ അഥവാ സർട്ടിഫിക്കറ്റുകൾ വേഗത്തിൽ നൽകുന്നതിനായി പ്രസ്തുത 
പ്രദേശത്തിനുവേണ്ടി താഴെ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന അംഗങ്ങളെ ഉൾപ്പെടുത്തി 
“ ഇൻകൽ സിറ്റി മലപ്പുറം ഏകജാലക ക്ലിയറൻസ് ബോർഡ് എന്ന പേരിൽ ഒരു 
ഏകജാലക ക്ലിയറൻസ് ബോർഡ് രൂപീകരിക്കുകയും ചെയ്യുന്നു , അതായത്: 


- പട്ടിക 
( എ ) ഗവൺമെന്റ് സെക്രട്ടറി (ഇൻഡ സ് ടി യൽ പമോ ഷൻ), വ്യവ സായ 

- വകുപ്പ്. 
( ബി ) ജില്ലാ കളക്ടർ, മലപ്പുറം. 
( സി ) മാനേജിംഗ് ഡയറക്ടർ, ഇൻകൽ 
( ഡി ) മാനേജിംഗ് ഡയറക്ടർ, കിൻഫാ. 
( ഇ ) സീനിയർ എൺവയൺമെന്റൽ എഞ്ചിനീയർ, ജില്ലാ ഓഫീസ്, കേരള 

സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, ജില്ലാ ഓഫീസ്, മലപ്പുറം. 
(എഫ്) ജില്ലാ ഓഫീസർ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, മലപ്പുറം. 

( ജി) ജില്ലാ ടൗൺ പ്ലാനർ, റീജിയണൽ ടൗൺ പ്ലാനിംഗ് ഓഫീസ്, മലപ്പുറം. 
(എച്ച്) ജില്ലാ ആരോഗ്യ മെഡിക്കൽ ഓഫീസർ, മലപ്പുറം. 
( ഐ ) എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ ഡിവിഷൻ, കേരള സംസ്ഥാന 

വൈദ്യുതി ബോർഡ്, മലപ്പുറം. 
( ജെ ) ജോയിന്റ് ഡയറക്ടർ, ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ് സിവിൽ സ്റ്റേഷൻ, 

മലപ്പുറം. 


( കെ ) ഡിവിഷണൽ ഓഫീസർ, ഫയർ ആന്റ് റെസ്ക് സർവ്വീസസ്, റീജിയണൽ 

ഓഫീസ്, മലപ്പുറം. 
(എൽ) ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, മലപ്പുറം. 
( എം ) ജില്ലാ ലേബർ ഓഫീസർ, മലപ്പുറം. 
(എൻ) ഡെപ്യൂട്ടി കമ്മീഷണർ, വാണിജ്യ നികുതി വകുപ്പ്, മലപ്പുറം. 
( ഒ) എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പബ്ലിക് ഹെൽത്ത് ഡിവിഷൻ, കേരള 

ജല അതോറിറ്റി, മലപ്പുറം. 


പ്രസ്തുത ആക്റ്റിന്റെ 5 -ാം വകുപ്പ് (4 ) -ാം ഉപവകുപ്പ് പ്രകാരം ഗവൺമെന്റ് 
സെക്രട്ടറി ( ഇൻഡസ്ട്രിയൽ പ്രമോഷൻ) , വ്യവസായ വകുപ്പിനെ ബോർഡിന്റെ 
ചെയർമാനായും മാനേജിംഗ് ഡയറക്ടർ, കിൻഫയെ അതിന്റെകൺവീനറായും കേരള 
സർക്കാർ ഇതിനാൽ നിയമിക്കുന്നു . 


പട്ടിക 


- സർവ്വേ നമ്പർ ആന്റ് 
സബ് ഡിവിഷൻ നമ്പർ 


വിസ്തീർണ്ണം 
( ഹെക്ടറിൽ) 


റ്റി. പി . നമ്പർ 


(1) 


(2) 


(3) 


16 / 2 


2 . 4316 


892 


17| 


4 . 8805 


737 


18 / 2 


1.6835 


516 


18 / 3 


0. 1376 


385 


18 / 4 


2 .7534 


644 


19 /1 


0 . 6151 


823 


19 / 2 


0. 4006 


1406 


1.4650 


102 


0 .5827 


457 


19 /3 
19 / 4 
204/ 1 
204 / 2 


6.15133 


22 


1.3840 


22 


4 / 3 


0 . 0160 


544 


4| 4 


0.0092 


544 


0. 0285 


1952 


4 / 5 
205 / 1 
205 / 2 


2 . 3889 


1952 


1 . 1815 


1952 


( 2) 


( 3 ) 


4 .3693 


1952 


207 / 2 
211/ 2 


0 .2833 


1952 


0 . 2833 


1952 


0 .0125 


1952 


211/ 3 
21 / 4 
21/ 5 
212 / 5 


3 . 3609 


1952 


0 . 0146 


1952 


0 . 2030 


1952 


0.9712 


1952 


1. 2060 


1952 


1.3557 


1952 


0. 6718 


1952 


1 .0481 


1952 


212 / 6 
212 / 3 
212 / 4 
201/ 1 
201/2A 
201/2B 
201/ 2 C 
202/ 3 
202/ 2 
203/ 1 
203 / 2 
203 / 3 


0 .9995 


1952 


2 .0036 


1952 


0 . 9874 


1952 


0 .2833 


1952 


10 . 5828 


1952 


0 .3358 


1952 


203 / 4 


10 .0809 


1952 


203 / 5 


1 .7200 


1952 


206 / 1 


0 .5301 


1952 


206 / 2 


0 .0769 


1952 


206 / 3 


0 . 3297 


1952 


205 / 4 


0 .7325 


1952 


206/ 5 


0 .5301 


1952 


206 / 6 


10.5868 


1952 


206 / 7 


0 . 1862 


1952 


188 / 1 


1 . 0319 


148 


188 / 2 


0 .6799 


1517 


( 2 ) 


188/ 3 


0 .6394 


475 


188 / 4 


0 .3116 


475 


189/ 1 


2 .3391 


1250 


189 / 2 


0 .7204 


1393 


189 / 3 


0. 1862 


341 


189 / 4 


0 . 6880 


988 


190 / 2 


0 .5909 


1952 


190 / 3 


1. 3193 


1952 


190 / 4 


1 . 7478 


1952 


200 


3. 8283 


1952 


186 / 1 


1. 1533 


1952 


86 / 2 


1.0765 


1952 


186/ 3 


1. 4893 


1952 


187 / 1 


0 .6597 


1952 


187 / 2 


0 . 6110 


1952 


187 / 3 


0 . 2265 


1952 


187 / 4 


0. 1335 


1952 


187 / 5 


0.1902 


1952 


187 / 6 


1.1170 


1952 


187 / 7 


1.0967 


1952 


183 


3 . 3589 


184 


3 .9659 


185 / 1 


0 .2913 


1678 


185 / 2 


0 . 2752 


1678 


185 / 3 


1. 0279 


182 


185 / 4 


0 . 09227 


593 


182 / 1 


4 .3528 


951 


182 / 2 


0. 9308 


602 


47 / 1 


2. 4119 


1825 


47/2 


0 . 8094 


51 /6 


0. 9820 


642 


52/4 


1.7100 


246 


7 .9480 


1837 


ആ 


കെ തുക – 100.68012 48.78 Acre 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


റ്റി. ബാലകൃഷ്ണ ൻ, 
അഡീഷണൽ ചീഫ് സെക്രട്ടറി. 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല. എന്നാൽ, അതിന്റെ പൊതു ഉദ്ദേശ്യം 
വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 


1999 - ലെ കേരള വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ 
നഗര പ്രദേശവികസനവും ആക്റ്റിലെ (2000 - ലെ 5) 2 -ാം വകുപ്പ് (എഫ്) ഖണ്ഡവും 
5 -ാം വകുപ്പും പ്രകാരം സംസ്ഥാനത്ത ഏതു പ്രദേശത്തെയും വ്യാവസായിക 
പദേശമായി പ്രഖ്യാപിക്കാവുന്നതും പ്രസ്തുത പ്രദേശത്തിനു വേണ്ടി ഏകജാലക 
ക്ലിയറൻസ് ബോർഡ് രൂപീകരിക്കാവുന്നതുമാണ്. മലപ്പുറം ജില്ലയിലെ പാണക്കാട് 
വില്ലേജിൽ ഉൾപ്പെട്ടതും മുകളിൽ പട്ടികയിൽ ഉൾപ്പെട്ടതുമായ 248.78 ഏക്കർ ഭൂമിയെ 
ഒരു വ്യവസായ പ്രദേശമായി പ്രഖ്യാപിക്കാനും പ്രസ്തുത മേഖലയ്ക്കായി ഒരു ഏകജാ 
ലക ക്ലിയറൻസ് ബോർഡ് രൂപീകരിക്കുവാനും കേരള സർക്കാർ തീരുമാനിച്ചു . 
-- മേൽപ്പറഞ്ഞ ആവശ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഈ 
വിജ്ഞാപനം. 


